Kerala Gazette No. 31 dated 4th August 2009. 
PART II 


GOVERN 


് 


STOF 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 3322 / Uജിൻ- 3 / 2009 / ലെജി. 


തിരുവനന്തപുരം, 2009 ആഗസ്റ്റ് 4. 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യ നിർവഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം 2009 - ലെ കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ബിൽ, 
ഉദ്ദേശകാ ര ണ ങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ട ത്തോടുംകൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


പി. ഡി . രാജൻ, 

സെക്രട്ടറി. 


G. 574/ 09/DTP 


പന്ത്രണ്ടാം കേരള നിയമസഭ 

ബിൽ നമ്പർ 285 


2009 - ലെ കേരള ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ബിൽ 


1978 - ലെ കേരള ചുമട്ടുതൊഴിലാളി ആക്ട് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 

ഒരു 


ബിൽ 


പീഠിക . - 1978 - ലെ കേരള ചുമട്ടു തൊ ഴി ലാളി ആക്റ്റ് താഴെപറയുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപതാം സംവത്സ ര ത്തിൽ താഴെ പ്പ റ യും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1. ചുരുക്ക പേരും പാരം ഭ വും . - ( 1) ഈ ആക്റ്റിന് 2 0 0 9 - ലെ കേരള 
ചുമട്ടുതൊഴിലാളി ( ഭേദഗതി) ആക്ട്എന്ന് പേര് പറയാം. 


| ( 2 ) ഇത് 2009, ജനു വരി 1 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


- 2. 13 -ാം വകു പ്പിന്റെ ഭേദ ഗതി. - 1978 - ലെ കേരള ചുമട്ടു തൊഴിലാളി 
ആക്ടിലെ (1980 - ലെ 20 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്ക 

പ്പെടുക ) 13 -ാം വകുപ്പ് (2 ) -ാം ഉപവകുപ്പ് ( ബി ) ഖണ്ഡത്തിനുശേഷം താഴെപ്പറയുന്ന 
ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: - 


“ ( ബി ബി ) ചുമട്ടു തൊഴിലാളികൾക്ക് 1948 - ലെ ജോലിക്കാരുടെ സ്റ്റേറ്റ് 
ഇൻഷ്വറൻസ് ആക്റ്റ് ( 1948 - ലെ 34 -ാം കേന്ദ്ര ആക്ട്) പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ 
നൽകുന്നതിനും. ”. 


- 3. 24 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 24 -ാം വകുപ്പിൽ താഴെ 
പറയുന്ന ക്ലിപ്ത നിബന്ധന കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


- “എന്നാൽ, 1948 - ലെ ജോലിക്കാരുടെ സ്റ്റേറ്റ് ഇൻഷ്വറൻസ് ആക്ട് ( 1948 - ലെ 
34 -ാം കേന്ദ്ര ആക്റ്റ്) പ്രകാരം ഇൻഷ്വർ ചെയ്യപ്പെട്ടിട്ടുള്ള ചുമട്ടുതൊഴിലാളികൾക്ക് 
1923 - ലെ തൊഴിലാളികളുടെ നഷ്ടപരിഹാരം ആക്റ്റ് (1923 - ലെ 8 -ാം കേന്ദ്ര ആക്ട്) 
ബാധകമാകുന്നതല്ല. ”. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


ലാളികൾക്കും 
പിന് സമർപ്പിച്ച് നടത്ഥിക്കാൻ 
ഒര 


ചു മട്ടു തൊ ഴി ലാളി ക്ഷേമ ബോർഡ് 3 - 11 - 2 0 08 - ൽ കൂടിയ അ തിന്റെ 
യോഗത്തിൽ കൊച്ചി തുറമുഖ ട്രസ്റ്റ് ഏരിയ കമ്മിറ്റി അതിന്റെ കീഴിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള ചുമട്ടു തൊഴിലാളികൾക്കും ജോലിക്കാരുടെ സ്റ്റേറ്റ് ഇൻഷ്വറൻസ് 
പദ്ധതിയിലെ വ്യവസ്ഥകൾ ബാധകമാക്കുന്നതിന് സമർപ്പിച്ച നിർദ്ദേശം അംഗീകരി 
ക്കുകയും അത് നടപ്പിൽ വരുത്തുന്നതിനായി സർക്കാരിനോട് അഭ്യർത്ഥിക്കാൻ ഒരു 
പമേയം പാസ്സാ ക്കു കയും ചെയ്തു . അ ത നു സ രിച്ച്, 1978 - ലെ കേരള 
ചുമട്ടുതൊഴിലാളി ആക്ടിലെ 13 - 0 24 -ാം വകുപ്പുകൾക്ക് ഭേദഗതി വരുത്തിക്കൊണ്ട്, 
ചുമട്ടുതൊഴിലാളികൾക്ക്, 1923 - ലെ തൊഴിലാളികളുടെ നഷ്ടപരിഹാരം ആക്റ്റ് 
പ്രകാരമുളള ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ട്, 1948 - ലെ ജോലിക്കാരുടെ 
സ്റ്റേറ്റ് ഇൻഷ്വറൻസ് ആക്ട് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നൽകത്തക്ക വിധം 
1978 - ലെ കേരള ചുമട്ടുതൊഴിലാളി ആക്റ്റിൻകീഴിൽ തയ്യാറാക്കിയ പദ്ധതിയുടെ 
വ്യാപ്തി ദീർഘിപ്പിക്കുവാൻ സർക്കാർ തീരുമാനിച്ചു . 


മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യമെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ, 
സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 


- പി. കെ . ഗുരുദാസൻ. 


( ശരിത്തർജ്ജമ) 


